Government of Kerala 
- കേരള സർക്കാർ 

2008 


Reg. No. രജി. നമ്പർ 
KLITV( N )/12/2006-2008 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII | 
-- വാല്യം 53 


No. 


THIRUVANANTHAPURAM , TUESDAY 
തിരുവനന്തപുരം, ചൊവ്വ 


14th October 2008 
2008 ഒക്ടോബർ 14 
22nd Aswina 1930 
1930 ആശ്വിനം 22 


നമ്പർ 


PART III 
Stores Purchase 


Agriculture Department 

ദർഘാസ് പരസ്യം 
നമ്പർ ബി. 458/ 2008 , 

2008 സെപ്റ റംബർ 19 . 
കുഷി ഫാമുകളുടെ നടത്തിപ്പും നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനവും എന്ന പദ്ധതിയിൽ 
2008-09 വർഷത്തിൽ വിവിധയിനം - നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിനായി കൊല്ലം ജില്ലാ 
കൃഷി ഫാം സുപണ്ടം താഴെ പറയുന്ന സാധനങ്ങൾ സപ്ലെ ചെയ്യുവാൻ താൽപ്പര്യമുളളവരിൽനിന്നും 
ഓരോ സാധനത്തിനും മുദ്രവച്ച മൽസരസ്വഭാവമുളള (പ്രത്യേകം ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
ദർഘാസുകൾ അടക്കം ചെയ്ത കവറിന് പുറത്ത് 2008-09 വർഷത്തിൽ ഏത് സാധനമാണ് 
സം ചെയ്യുന്നത് ആ സാധനത്തിൻറെ പേര് രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസ് 
2008 ഒക്ടോബർമാസം 22 -ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിവരെ ഈ ആഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 22-10- 2008 ബുധനാഴ്ച 12 മണിവരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതും 
( അന്ന് അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം) അന്നദിവസം ഉച്ചയ്ക്ക് 12 .10 മുതൽ 
( കമാനുസരണം അപ്പോൾ ഹാജറുളളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 


( കർ 
നമ്പർ 


ഇനവിവരം 


അളവുകൾ 


നിരതദ്രവ്യം 


തുപ 


ആറ്റുമണൽ 
ഉണങ്ങിയ ചാണകം 
കാറാടിക്കഴകൾ - 


2 ,500 
3 ,500 
1 ,500 


ftഷയിഡ് നൊറ° 75 % 
പോളിത്തീൻ കവർ 


1 ,000 
1 ,000 


190 ക്യുബിക് മീററർ 
500 
6 മീററർ നീളം 25 സെ . മീ . 
ശരാശരി ചുററുവണ്ണമുളള 
300 എം . 
1500 ചതുരശ്ര മീററർ 
15 x15 സെ . മീ . 
2 വശങ്ങളിലായി 16 
ദ്വാരങ്ങളോടുകുഴിയ 
എച്ച്. ഡി . പോളിത്തീൻ 
കവർ - 300 കിലോഗ്രാം. 
20 x 15 സെ , മ1, 200 കിലോഗ്രാം 
100 മുതൽ 150 ഗേജുളള 
സുതാര്യമായ പോളിത്തീൻ 
വീടുകൾ -- 200 കിലോഗ്രാം 


പോളിത്തീൻ കവർ 
പോളിത്തീൻ ഷീറ് 


1 ,000 

500 


ദർഘാസ് ഫോറത്തിന്റെ വില 

അസ്സ ൽ_ കമനമ്പർ 7- ന് രൂപ 150 + മൂ . വ , നി , മററുളളവയ്ക്ക് രൂപ 400 -- മൂ . വ . നി . 
പകർപ്പ് - ( കമനമ്പർ 7- ന് രൂപ 100 + മു , വ , നി . മററുളളവയ " രൂപ 200 + മൂ , വ , നീ , 

- നിബന്ധനകൾ 
ദർഘാസുകൾ സീൽ ചെയ്ത കവറിൽ സൂപ്രണ്ട്, ജില്ലാ കം ഷിഫാം, അഞ്ചൽ, കാട്ടുക്കൽ പി . ഒ . 
എന്ന വിലാസത്തിൽ , സമർപ്പിക്കണം. 
- ദർഘാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിരക്ക് നികുതിഡ്യൂട്ടി ഉൾപ്പെടെയായിരിക്കണം. 
ദർഘാസ ഫോറത്തിൽ പറഞ്ഞിരിക്കുന്ന സമ്മതപത്രം( സ്വന്തം ചെലവിൽ750 രൂപ മുദ്രപ്പത്രത്തിൽ 
എഴുതി ദർഘാസിനോടൊപ്പം പ്രത്യേകം കവറിൽ നൽകേണ്ടതാണ്. 
ദർഘാസം ഫാറത്തിന്റെ വില തിരിച്ച് നൽകുന്നതല്ല . ദർഘാസിലെ നിരക്കുകൾ , 31- 3-2009 വരെ 
പാബല്യമു ണ്ടായിരിക്കുന്നതാണ്. 
ദർഘാസുകൾ സമർപ്പിച്ചശേഷം പിൻവാങ്ങിയാൽ നിരത്ര ദവ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും 
സർക്കാരിനുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ദർഘാസുകാരിൽനിന്നും നിയമപ്രകാരം ഈടാക്കുന്നതുമാണ്. 
പരസ്യപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങളുടെ അളവ് കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ ഫാം 
സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കും, 
ദർഘാസുകൾ കാരണം കാണിക്കാതെ നിരാകരിക്കാനുള്ള പൂർണ്ണ അധികാരം ഫാം സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമായിരിക്കും, 
കരാർ അംഗീകരിക്കുന്നപക്ഷം ആഫീസിൽനിന്നും ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നിശ്ചിത സ്ഥലങ്ങളിൽ 
സാധനസാമഗ്രികൾ എത്തിച്ചുതരേണ്ടതാണ്. സപ്ലെ ചെയ്യുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരു 
ത്തിയതിനുശേഷമേ ഫാമിൽ സ്വീകരിക്കുകയുളളു . 
സാധനങ്ങൾ പൂർണ്ണമായി നൽകിയതിനുശേഷമേ വില നൽകുകയുളളു . കരാറിന് വിരുദ്ധമായി 
സാധനങ്ങൾ പൂർണ്ണമായി നൽകാതെ വന്നാൽ അതുമൂലം സർക്കാരിനുണ്ടാകുന്ന നഷ്ടം കരാറുകാരനിൽ 
നിന്നും ഈടാക്കുന്നതാണ്. 
ഓരോ സാധനത്തെ യും സംബന്ധിച്ചുള്ള വിശദമായ നോട്ടീസ് ഓഫീസ് നോട്ടീസ് ബോർഡിൽ 

പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 
11 , സർക്കാർ ദർഘാസുകൾക്കുളള എല്ലാ പൊതുനിബന്ധനകളും ഇതിനും ബാധകമാണ്. കുടുതൽ 

വിവരങ്ങൾ ( പ്രവൃത്തി ദിവസങ്ങളി ൽ ഫാം ആഫീസിൽ നിന്നും നേരിട്ടറിയാവുന്നതാണ്. 


10 . 


ജീലാ കൃഷി ഫാം , 
കോട്ടുക്കൽ പി . ഒ., അഞ്ചൽ, 


(ഒപ്പ് ) , 
സുപണ്ടം. 


